| Reg . No , രജി. നമ്പ 
LLVIN)/12/2009-2011, 


Government of Kerala 
കേരള സാർ കാക 

2009 


KERALA GAZETTE 

കേരള ഗസററ 


PUBLISHED BY AUTHORITY 
അധികാരികമായി പ്രസിദ്ധപ്പെടു ന്നത 


1 


Vol. LIV 
വാല്യം 54 - 


27th January 2009 
THIRUVANANTHAPURAM , TUESDAY 

- 2009 ജനുവരി 27 
തിരുവനന്തപുരം, കൊച്ചി 7th Magha 1930 

- 1930 മാഘം 7 


No . 
നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 


( ശ്രീ നീലകണം സർക്കാർ സ ം സ ര ക , ത 
കാജി " 2008 -09 വർഷത്തർ " വട്ടക 
(അനുബന്ധ ഉപകരണങ്ങളും നൽകുവാൻ താല്പര്യ 
മുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മു വച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 


SHORT TENDER NOTICE 


No . A2 -21971209| CDC . 


2nd January 2009, 


Sealed tenders are invited for the fupply of 
Computer and accessories to S . N . G . S . College, 
Pattambi for Rs. 1, 00 , 000 (One lakh only ) . 

The tenders should be superscribed as " Tender 
for the supply of Computer and accessories for the 
year 2008- 09 under CDC Fund" and addressed to 
The Principal, S. N . G . S . College, Pattambi, 
P . O . Male Pattambi, Pin -679 306 . Last date for the 
receipt of tender is 2 p . m . on 30 -1 -2009. Late tenders 
will not be accepted . The tenders will be opened 
at 3p .m . on the same day in the presence of such 
tenderers or their authorised representatives who 
may be present at that time . 


അടങ്കൽ - പ 1, 00,000 . 

ദർഘാസുകൾ ഉളളടക്കം ചെയ്ത കവറിനു മുകളീൽ 
2008- 09 iഷത്തേക്ക് ക711ട്ടറുകളും അനുബന്ധ 
ഉപകരണങ്ങളും നൽകുന്നതിനുളള ദർഘാസ » എന്ന് 
രേഖപ്പെടുത്തി (പ്രിൻസിപ്പാൾ , ശ്രീ നീലകണം സർക്കാർ 
സംസ്ക്യത കോളേജ്, പട്ടാമ്പി, മേലേ പട്ടാമ്പി പി ഒ 
പിൻ-679 306 എന്ന വിലാസത്തിൽ 300-1- 2009 - ന 
ഉച്ചയ " " 2 മണിക്കു മുമ്പായി കോളേജ 
ഓഫീസിൽ ലഭിച്ചിരിക്കണം. വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേ 
ദീവസം 3 മണിക്ക് സന്നിഹിതരായ ദർഘാസ 
സമർപ്പിച്ചവരുടേയോ ചുമതലപ്പെടുത്തിയവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും, 

nഷം രTon1 _ 5 0 . 
EMD - 1 1 . 


Security - Rs 5 % of bill amount. 
EMDRs, 1 % of bid amount. 


ദർഘാസുകൾ നിർമിഷ ഫോറത്തി ൽ സമർപ്പി 
കേണ്ടതാണ്, ഫോറം പ്രിൻസിപ്പാൾ , ശ്രീ നീലകണം 
വർക്കാർ സം സമം ത കോളേജ്, പട്ടാമ്പി, ലേ 
പട്ടാമ്പി 679 306 എന്ന മേൽവിലാസത്തി ൽ നേരിട്ടും 
ഫോറത്തിന്റെ വിലയായ 450 രൂപ ( 400 4 വി നി , 
അടച്ചാൽ ലഭിക്കുന്നതാണ്. തപാൽമാർഗ്ഗം അപേക്ഷി 
ക്കുന്നവർ 500 രൂപ അധികമായി അട വേണ്ടതാണ്. 
SSI യൂണിറുകൾക്ക് ഫോറത്തിന്റെ വിലയുടെ ഭാഗം 
അടച്ചാൽ മതി . ഫോറത്തിന്റെ വില മടക്കി കൊടുക്കുക . 
ന്നതല്ല . ഫോറം കൈ മാററം ചെയ്യാൻ പാടില്ല . 


Intending tenderers may on application to the 
Principal, Sree Noclakanda Govertiment Sanskrit 
College, Pattambi, P .O . Male Pattambi, Pin 
679 306 to obtain the requisite tender 
form on which tender should be submitted . 
Application for the tender form should be accom 
panied by a cash remittance of Rs. 450 
(Rs. 400 + S . T .) which is the price 
fixed for a form /set of forms and which is 
not refundable under any circumstances . Rs 50 
extra for sending forms by post. The tender 
forms are not transferable . Sale of tender form 
will be closed at 11 am on 30-1-2009 . Cheque/ 
DD Powtage Starma | . will not be accepted towards 
the cost of tender fornis nor the forms will be sent 
by V . P . P . Duplicate tender forms, if any 
required will be issued at Rs. 225 (Rs. 200 + S T ) 
Per copy. More details can be had from the Office 
between 10 a .m . to 4 . p . m . on all working days. 


ഫോറത്തിന്റെ വിൽപ്പന 30 1 2009am നാവിലെ 
- 11 10 ണിവൽ നടത്തുന്ന ണ് , ഡി ഡി . / a 

പാസ്റേജ് , സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുക 
ന്നതല്ല . പി . പി . പി . ആ ഫോറം അയച്ചു 
കൊടുക്കുന്നതുമല്ല . ഡ്യൂപ്ലിക്കേററ് കോപ്പി ആവശ്യ 
മു , കളവർ 225 രൂപ അധികമായി അടയ്ക്ക ണം , കൂടുതൽ 
വിവരങ്ങളും, ലിസററും (പ്രവൃത്തി ദിവസങ്ങളിൽ 
കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, 


Office ofthe Srec Neelakanta 
Government Sanskrit College, 
Pattambi 


( Sd .) 
Principal 


